c 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


GOVERNN 


| 
കരള 


രള സർക്ക 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ജനുവരി 14 
14th January 2020 

1195 ധനു 29 
29th Dhanu 1195 


നമ്പർ 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


1941 പൌഷം 24 
24th Pousha 1941 


PART III 
Police Department 


ലേല പരസ്യം 


നിരതദ്രവ്യം 


? 1,864. 


നമ്പർ D4(a)-74558/2019/ CC. 

2019 ഡിസംബർ 23. 
കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ 
അധീനതയിലുള്ളതും കോഴിക്കോട് ജില്ലാ സായുധ സേനാ 
വിഭാഗം ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ എം . ടി. 
ഗ്യാരേജിൽ സൂക്ഷിച്ചിട്ടുള്ളതും 1 - 4- 2018 മുതൽ 31- 3 - 2019 
വരെയുള്ള കാലഘട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളിൽ 
നിന്നും ഒഴിവാക്കിയിട്ടുള്ളതുമായ ഉപയോഗശൂന്യമായിട്ടുള്ള 

പെയർ പാർട്സുകൾ, ടയറുകൾ, ട്യൂബുകൾ, വേസ്റ്റ് ഓയിൽ 
മുതലായവ 20 - 1-2020 -ാം തീയതി പകൽ 11 മണിക്കുമേൽ 
പറഞ്ഞ ഓഫീസ് പരി സ ര ത്തു വച്ച് പരസ്യമായി ലേലം 
ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ്. 
ക്രമ നമ്പർ സാധനങ്ങൾ 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽ 
പറഞ്ഞ നിരക്കിലുള്ള നിരതദ്രവ്യം ലേലം ആരംഭിക്കുന്നതിന് 
ഒരു മണിക്കൂർ മുമ്പായി അസിസ്റ്റന്റ്കമാ ണ്ട ന്റിന്റെ 
കാര്യാ ല യ ത്തിൽ അടച്ച് രസീത് വാങ്ങേ ണ്ട തും കൃത്യ 
സമയത്ത് ലേലസ്ഥലത്ത് ഹാജരായിരിക്കേണ്ടതുമാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു 
നൽകേണ്ട താ ണ് . ലേലത്തിൽ പങ്കെടു ക്കു ന്ന വർ ലേലം 
തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ തിരിച്ചറിയൽ രേഖകളും 
മേൽവിലാസം തെളിയിക്കുന്ന രേഖകളും ലേലം നടത്തുന്ന 
ഉദ്യോഗസ്ഥനെ കാണിച്ച് ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. 


അളവ് 


112 എണ്ണം 


| 2 


എം . ടി . സ്പെയർ പാർട്സുകൾ 
വേസ്റ്റ് ഓയിൽ 
ടയറുകൾ വിവിധതരം 
ട്യൂബുകൾ 


759 ലിറ്റർ 
77 എണ്ണം 


കൂടാതെ ടി സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വർ 
മുൻകൂട്ടി മുദ്രചെയ്ത് കവറിൽ ദർഘാസുകൾ നേരിട്ടോ 
തപാൽമാർഗ്ഗമോ ഡെപ്യൂട്ടി കമാണ്ടന്റ്, ആംഡ് റിസർവ്, 
കോഴിക്കോട് സിറ്റി എന്ന വിലാസത്തിൽ 18 -1- 2020 -ാം തീയതി 
വൈകുന്നേരം 4 മണിക്കു മുമ്പായി എത്തി ക്കേ ണ്ട താ ണ്. 
ദർഘാ സി നോ ടൊപ്പം സാധ ന ങ്ങ ളുടെ നിര ത ദ വ്യമായി 


46 എണ്ണം 


Gaz. No. 2 /2020 /DTP (Police ). 


373 


14th JAN. 2020 ) 


POLICE DEPARTMENT 


മേൽപ്പറഞ്ഞ നിരക്കിലും തുകയ്ക്കുമുള്ളതും ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും കോഴിക്കോട് സിറ്റി ജില്ലാ 
പോലീസ് മേധാ വിയുടെ പേരിൽ വാങ്ങി യിട്ടു ള്ള തും 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോഴി ക്കോട് ശാഖ യിൽ 
മാറാവുന്നതുമായ ഡി. ഡി. അടക്കം ചെയ്യേണ്ടതാണ്. കവറിനു 
മുകളിൽ “ വിവിധയിനം ടയർ, പെയർ പാർട്സ്, ട്യൂബ്, 
വേസ്റ്റ് ഓയിൽ ലേലത്തിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തി 
നിരതദ്രവ്യം അടച്ച രശീതി അടക്കം ചെയ്യേണ്ടതാണ്. 


ഏതെങ്കിലും കാരണവശാൽ ലേലം കൊണ്ടയാൾ ലേല 
നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക 
സർക്കാ രിലേക്ക് മുതൽ കൂ ട്ടു ന്ന തും ടി സാ ധ ന ങ്ങ ൾ 
പുനർ ലേലം ചെയ്യു ന്ന തു മാ യിരിക്കും. പുനർലേലത്തിൽ 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ തുക 
മുൻ ലേ ല ക്കാ ര നിൽ നിന്നും ഈടാ ക്കു ന്നതാണ്. 
പുനർ ലേ ല ത്തിൽ കൂടു തൽ തുക ലഭിച്ചാൽ ആയ തിന് 
മുൻലേലക്കാരന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 

- ലേലത്തിനായി നീക്കിവച്ചിട്ടുള്ള ടി സാധനങ്ങൾ ലേല 
ത്തിന് മുമ്പുള്ള പ്രവർത്തി ദിവ സ ങ്ങളിൽ രാവിലെ 10 
മണിമുതൽ വൈകുന്നേരം 5 മണിവരെയുള്ളഏതെങ്കിലും 
സ 

- യ 

ത്ത 
എ . ആർ. മോട്ടോർ ടാൻ സ്പോർട്ട് ഇൻ സ്പൈ ക് ടറുടെ 
അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 

- കോഴി ക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാ വിക്ക് 
ഉചിതമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ 
ലേലം നിർത്തിവെക്കുന്നതിനുള്ള അധികാരമുണ്ടായിരിക്കും. 

ഫോൺ: 0495 2722673. 


- ലേലം അവസാനിച്ചാൽ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക കാണിക്കുന്ന 
ആൾക്ക് വിൽപ്പന താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലം 
കൊണ്ടയാൾ അപ്പോൾ തന്നെ ലേലം/ ദർഘാസ് തുകയുടെ 
പകുതി സംഖ്യയും നില വിലുള്ള നിരക്കിൽ വിൽപ്പന 
നികുതിയും ലേല സ്ഥലത്തു വച്ചുതന്നെ അടയ്ക്കേണ്ടതും 
ബാക്കി സംഖ്യ ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി പത്ത് 
ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ ടി 
സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 


City Police Office , 
Kozhikode . 


GEORGE , A . V . IPS, 
District Police Chief. 


374 


